Kerala Gazette No. 24 dated 16th June 2009 , 
PARTI 


Section ili 


കേരള സർക്കാർ 
നിയമ ( നിയമ നിർമ്മാണം - ബി ) വകുപ്പ് 


- വിജ്ഞാപനം 


നമ്പർ 22774 ലെഗ്. ബി) 2007| നിയമം. 

തിരുവനന്തപുരം, 2008 ഡിസംബർ 27 . 

- 1930 പൌഷം 6. 
-- കേരള സംസ്ഥാന നിയമസഭയുടെ താഴെപ്പറയുന്ന ആക്റ് 
പൊതുജനങ്ങളുടെ അറിവിലേക്കായി ഇതിനാൽ പ്രസിദ്ധപ്പെടുത്തുന്നു . 
നിയർ സഭ പാസ്സാക്കിയ പ്രകാരമുളള ബില്ലിന് 2008 ഡിസംബർ 26 -ാം 
തീയതി ഗവർണ്ണറുടെ അനുമതി ലഭിച്ചു . 

ഗവർണ്ണരുടെഉത്തരവിൻപ്രകാരം, 

കെ , താൻ ബ്രിട്ടോ, 
- നിയമ വകുപ്പ്" സ്പെഷ്യൽ സെക്രട്ടറി , 

2008 ലെ 34 -ാം ആക്റ 
2008 - ലെ ദകരളു പൊക്കോടതി സർവ്വീസുകൾ 
( വിരമിക്കൽ പ്രായം നിജപ്പെടുത്തൽ) 

-ആക്റ് 
കേരള ഹൈക്കോടതിയിലെ ഉദ്യോഗസ്ഥരുടെയും 
- ജീവനക്കാരുടെയും വിരമിക്കൽ പ്രായം 
നിജപ്പെടുത്തുന്നതിനുളള 

ഒരു 
ക്റ o 


പീഠിക -- സം സ്ഥാനത്തെ ആറു സർവ്വീസുകളിലുളള ഉദ്യോഗസ്ഥ 
രുടേതിനും ജീവനക്കാരുടേതിനും തുല്യമായി കേരള ഹൈക്കോടതിയിലെ 
ഉദ്യോഗസ്ഥരുടെയും ജീവനക്കാരുടേയും വിരമിക്കൽ പ്രായം നിജപ്പെടു 
ത്തണ്ട ” ആവശ്യമാണെന്ന് കരുതുന്നതിനാൽ ; 
G , 682009G, 


eo റിപ്പബ്ലിക്കിന്റെ അൻപത്തിഒൻപതാം സംവൽസരത്തിൽ താഴെപ്പറയും 
പ്രകാരം നിയമമുണ്ടാക്കുന്നു : 

1 . ചുരുക്കപ്പേരും ( പാരംഓവും - (1 ) ഈ ആക്ററിന് 2008 - ലെ 
കേരള ഹൈക്കോടതി സർവ്വീസുകൾ വമിക്കൽ ( പായ , നിജപ്പെടുത്തൽ) 
ആക എന്ന് പേര് പറയാം. 

( 2 ) ഇത് 2007, ജനുവരി 1 -ാം തീയതി പ്രാബല്യത്തിൽ വന്നതായി 
കരുതപ്പെടേ ണ്ടതാണ്. 

- 2 . ഹൈക്കാടതി സ ൽ പ്രീ സു ക ളി ലെ വിരമിക്കൽ പ്രായം 
നിജപ്പെടുത്തൽ,--- തൽസമയം പ്രാബല്യത്തിലുളള മറതെങ്കിലും നിയമ 
ത്തിലോ, ഏതെങ്കിലും ചട്ട ത്തിലോ, ഏതെങ്കിലും കോടതിയുടെഏതെങ്കിലു 
വിധി ന്യായത്തിലോ, ഡി കീയിലോ, ഉത്തരവിലോ എന്തുതന്നെ അടങ്ങി 
യിരുന്നാലും, കരള ഹൈക്കോടതിയിലെ ഒരു ഉദ്യാഗസ്ഥൻ നാം നി 
ജീവനക്കാരന്റെ നിർബന്ധിത വിരമിക്കൽ പ്രായം അയാൾക്ക് 55 വയസ 
പൂർത്തിയാകുന്ന മാസത്തിലെ അവസാന ദിവസത്തിന്റെ ഉച്ചയ" ശേഷം 
( പാബല്യത്തിൽ വരുന്നമെന്ന 

3 . ശമ്പളം കൊടുക്കുന്നതിനുളള പ്രത്യേക വ്യവസ്ഥ - 2 -ാം വകുപ്പിൽ 
എന്തുതന്നെ അടങ്ങിയിരുന്നാലും, കോള ഹൈക്കോടതിയിലെ ഉദ്യോഗസ്ഥർ 

ങ്കിൽ ജീവനക്കാർ, ആരെഎങ്കിലും 55 വയസിന് ശേഷവും സവനത്തിൽ 
തുടർന്നിട്ടുണ്ടെങ്കിൽ അവർ യഥാർത്ഥത്തിൽ ജോലി ചെയ്ത 
2007, ഒക്ടോബർ 22 -ാം തീയതി വരെയുളള കാലയളവിലെ ശമ്പളത്തിനും 
ആനുകൂല്യങ്ങൾക്കും അർഹരാ യിരിക്കുന്നതാണ്, എന്നാൽ അവരുടെ 
അങ്ങനെയുള്ള സേവനം മ റാങ്കിലും സേവന ആനുകൂല്യങ്ങൾ മാ 
പെൻഷൻ ആനുകൂല്യങ്ങൾക്കോകുണക്കിലെടുക്കാൻ പാടില്ലാത്തതാണ്. 

4 , 8°ദാകുലം ഒഴിവാക്കും. - - ( 1 ) 2008 - ലെ കേരള " ഹൈക്കോടതി 
സർവ്വീസുകൾ ( വിരമ ക്കൽ ( പായം - നിജപ്പെടുത്തൽ) ഓർഡിനൻസ് 
( 2008- ല് 32) ഇതിനായി റദ്ദാംമിയിരിക്കുന്നു . 

| 2 ) അങ്ങനെ 8 ദിക്കിയിരുന്നാൽതന്നെയും, പ്രസ്തുതഒാർഡിനൻസിൻ 
കീഴിൽ പയ തമാ ചെയ്തതായി കരുതപ്പെടുന്നതോ ആയ ഏതെങ്കിലും 
കാര്യമോ അല്ലെങ്കിൽ എടുത്തതോ എടുത്തതായി കരുതപ്പെടുന്നതോ ആയ 
ഏതെങ്കിലും നടപടിയോ മറ്റു ആക് പ്രകാരംചെയ്തതായോഎടുത്തതായോ 
കരുതപ്പെടേണ്ടതാണ്. 


( ശരിത്തർജ്ജമ) 

എസ്. കുമാരി സുധ, 
നിയർ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി . 


